Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


dated s.5 BBL12012450 


सत्यमेव जयते 


KORT 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/2012 - 14 


SS 


GOVERN 


L 


കേരള 


സർക്കാ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


THIRUVANANTHAPURAM , TUESDAY 


No . 


26th March 2013 

2013 മാർച്ച് 26 
5th Chaithra 1935 
1935 ചൈതം 5 


- | 12 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ എ . ഇ . (2 ) 582 / 2010 . 


2013 ഫെബ്രുവരി 27. 


കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി അസി സ്റ്റന്റ് 
എക് സി ക ട്ടീവ് എഞ്ചി നീ യർ, തിരു വ ന ന്ത പുരം, 
ആനയറ പി . ഒ., വികാസഭവനിലെ കൃഷി ഡയറക്ടറേറ്റിൽ 
സൂക്ഷിച്ചിട്ടുള്ളതും വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ താഴെ 
പറയുന്ന വാഹനം 23 -4 -2013 , 2.30 - ന് ഈ ഓഫീസിൽ വച്ച് 
പരസ്യമായി ലേലം/ ടെണ്ടർവഴി വില്പന നടത്തുന്നു . 


-- മേൽപ്പറഞ്ഞ വാഹനത്തിന് മുൻകൂട്ടി സീൽ ചെയ്ത 
ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 
ആഗ്രഹിക്കു ന്ന വർ ആയത് വെള്ളക്കടലാസിൽ എഴുതി 
അസിസ്റ്റന്റ് എക് സി കട്ടീവ് എഞ്ചി നീ യർ ( ക്യ ഷി ), 
ആനയറ പി . ഒ., തിരുവനന്തപുരം- 695 029 എന്ന്മുദ്രണം 
ചെയ്ത കവറിൽ 23 -4- 2013 - ന് ഒരുമണിക്ക് മുമ്പായി കിട്ടത്തക്ക 
വിധം അയക്കേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം മേൽപ്പറഞ്ഞ 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 
തിരുവനന്തപുരത്തിന്റെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റായി 
ഉണ്ടായിരിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ നിരതദ്രവ്യം ഇല്ലാത്ത 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കവറിന്റെ മുകളിൽ വാ ഹ ന ത്തിന്റെ രജിസ്റ്റർ നമ്പർ 
രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ 23- 4- 2013 - ന് 
ഉച്ചകഴിഞ്ഞ് 2.30 മണിക്ക് നടത്തുന്ന പരസ്യ ലേലത്തിനുശേഷം 
തദ വ സ ര ത്തിൽ സന്നിഹിത രാ യിട്ടുള്ള ടെണ്ട റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻ തന്നെ ലേലം/ ടെണ്ടർ തുകയുടെ 
മൂന്നിൽ ഒന്നു സംഖ്യ നിര ത ദ വ്യം കഴിച്ച് ലേ 
സ്ഥല ത്തു വച്ചു തന്നെ അട യ് ക്കേ ണ്ട തും ബാക്കി തുക 


ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നവർ കൃത്യ 
സമയത്ത് ഹാജരാകേണ്ടതും അന്നേ ദിവസം പകൽ 12.30 - ന് 
മുൻപായി താഴെ കാണുന്ന നിരക്കിൽ നിരതദ്രവ്യം ലേല 
സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 


രജിസ്റ്റർ നമ്പർ - KL 01 Z 3794 . 


വാഹനം- Maruthi Zen Diesel. 


മോഡൽ - 2002. 


നിരതദ്രവ്യം 


- 5,000 . 


26th MARCH 2013] 


AGRICULTURE DEPARTMENT 


50 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


5 , 000 


- 1 റാന്നി അഗ്രോ സർവ്വീസ് സെന്ററിന് 

ഷെഡ് നിർമ്മാണം - 2,00,000 
2 കോന്നി അഗ്രോ സർവ്വീസ് സെന്ററിന് 

ഷെഡ് നിർമ്മാണം - 2, 00 ,000 


5, 000 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വി . നി . 


പണിതീർക്കേണ്ട കാലാവധി- 2 മാസം. 


ലേലം/ ടെണ്ടർ സ്ഥിര പ്പെടു ത്തിയ ഉത്തരവ് കിട്ടി 10 
ദിവസത്തിനകം അടച്ച് വാഹനം സ്വന്തം ചെലവിൽ നീക്കം 
ചെയ്യേണ്ടതുമാണ്. മേൽ വാഹനങ്ങളുടെ വിൽപ്പന നിലവിലുള്ള 
മൂല്യ വർദ്ധിത നികുതിക്ക് വിധേയം ആയിരിക്കും. മേൽ 
പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി ലേലം/ ടെണ്ടർ 
കൊണ്ട് ആൾ പ്രവർത്തിക്കു ക യാ ണെ ങ്കിൽ തുടർന്നുള്ള 
ലേലക്കാർക്ക് ലേലം ഉറപ്പിക്കുന്നതും അതിന് സാധിക്കാതെ 
വരുമ്പോൾ ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർലേലം 
ചെയ്യുന്നതും ആയതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം 
സംഭവിക്കുകയാണെങ്കിൽ ആയത് ഏറ്റവും ആദ്യം ലേലം/ 
ടെണ്ടർ കൊണ്ടയാളിൽ നിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച 
നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാ ണ് . 
അഥവാ പുനർ ലേലത്തിൽ ലാഭ മു ണ്ടാ കു ക യാ ണെ ങ്കിൽ 
ടിയാന് ആയ തിൽ യാതൊരു വിധ അർഹ ത യും 
ഉണ്ടായിരിക്കുന്നതല്ല. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം മടക്കി കൊടുക്കുന്നതാണ്. 
ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 
നിബന്ധനകൾ പാലിക്കേ ണ്ട താ ണ് . ലേലം ചെയ്യാനുള്ള 
വാഹനം എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 മണി 
മുതൽ 5 മണി വ രെയുള്ള സമ യ ങ്ങ ളിൽ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി)യുടെ അനുവാദത്തോടെ 
വികാസ് ഭവ നില കൃഷി ഡ യ റ ക് ട റേ റ്റിൽ വന്ന് 
പരി ശോ ധി ക്കാ വു ന്നതും കൂടു തൽ വിവ ര ങ്ങ ൾ 
ശേഖ രി ക്കാ വു ന്ന തു മാ ണ് . 23 - 4 - 2013 - ന് എന്തെ ങ്കിലും 
കാരണവശാൽ അവധിയാവുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം മേൽ നിബ ന്ധ ന കൾ പ്രകാരം ലേലം 
നടത്തുന്ന താ യിരിക്കും. യാതൊരു കാരണവും കൂടാതെ 
ലേലത്തീയതി മാറ്റുന്നതിനും ലേലം നിർത്തി വയ്ക്കുന്നതിനും 
അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി)- യിൽ നിക്ഷിപ്തമാണ്. 


ദർഘാസ് പ്രമാണം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് 
കട യ് ക്കാടുള്ള കൃഷി അസി സ്റ്റന്റ് എക് സി ക ട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം 
പകൽ 12 .30 മണി വരെ ലഭിക്കു ന്ന താ ണ് . ദർഘാസ് 
പമാ ണ ങ്ങ ൾ ആവ ശ്യ പ്പെട്ടു കൊണ്ട് അ അ ക്ഷ കൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന നികുതിയടക്കം ഈ 
ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രതി ക യുടെ വില യാതൊരു കാര ണ വശാലും മട ക്കി 
കൊടുക്കുന്നതല്ല. ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് 
മാത്രം ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 
തുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 
എന്ന പേരിൽ അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
പാഥ മിക കരാർ - 100 മുദ്രപത ത്തിൽ നിശ്ചിത 
ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകു പ്പിൽ ദർഘാ സു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ആനയറ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
- പന്തളം പി . ഒ., പത്തനംതിട്ട. എഞ്ചിനീയർ (കൃഷി). 


ദർഘാസ്/ ലേല പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ സി - 206 / 2013 . 


2013 ജനുവരി 31 . 


-മുണ്ടരി വിത്തു കൃഷി തോട്ടത്തിൽ വിളവെടുത്ത 
ഏകദേശം 5000 കിലോഗ്രാം ഉണങ്ങിയ അടയ്ക്ക ടെണ്ടർ/ ലേല 
അടി സ്ഥാ ന ത്തിൽ വിൽപ്പന നട ത്തു ന്ന തിന് 
തീരുമാനിച്ചിരിക്കുന്നു . 


ഉദ്ദേശ അടങ്കൽ തുക - - 3,00,000. 


നമ്പർ എ . ഇ . (2 ) 507 / 2012. 

- 2013 മാർച്ച് 4. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി പന്തളം ഷുഗർകെയിൻ സീഡ് 
ഫാമിൽ പ്രവർത്തിക്കുന്ന പത്ത നം തിട്ട കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തിക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് 
എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 5 - 4- 2013 -ാം തീയതി 
ഒരു മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ 
രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത 
( പവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ തുറക്കുന്നതാണ്. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 3 - 4 - 2013 - ന് ഉച്ചയ്ക്ക് ഒരു മണി 
- വരെ വിൽപ്പന നട ത്തു ന്ന തും പൂരിപ്പിച്ച് ടെണ്ടർ 

ഫോമുകൾ അന്നുതന്നെ 3 മണിക്കുമുമ്പായി തിരികെ 
സമർപ്പിക്കേണ്ടതുമാണ്. അന്നുതന്നെ 3. 30 - ന് നടക്കുന്ന 
ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതാണ്. 


- 51 


26th MARCH 2013] 

AGRICULTURE DEPARTMENT 
2. നിരതദ്രവ്യമായി 9, 000 , 3 - 4- 2013 - ന് 3 മണിക്ക് 

വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം അംഗീകാരം 
മുമ്പായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്ന 

ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ 
വരും ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രത്യേകം 

മു ഴു വൻ സംഖ്യയും അടച്ച് അടയ് ക്ക് സ്വന്തം 
നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. 

ചെല വിലും ഉത്ത ര വാ ദിത്വ ത്തിലും നീക്കം 

ചെയ്യേണ്ടതുമാണ്. 
3. ടെണ്ടർ ഫോമിന്റെ വില - 700 + വില്പന നികുതി 
ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യ 6 . ടെണ്ടർ ഫോറ ത്തോ ടൊപ്പം - 100 മുദ്രപത ത്തിൽ 
മു ള്ള വർ 750 ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ 

പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
മണിയോർഡർ അയ യ് ക്കേ ണ്ട താ ണ് . തപാലിൽ 

7. ടെണ്ടറിൽ ഒരു കിലോഗ്രാം അടയ് ക്ക യുടെ വില 
ഉണ്ടാ കു ന്ന കാല താ മ സ ത്തിന് ഈ ഓഫീസ് 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
ഉത്തരവാദി ആയിരിക്കുകയില്ല . 

8. ടെണ്ടർ/ ലേലം ഒറ്റക്കോ, കൂട്ടായോ റദ്ദാക്കുവാനോ, 
4. ടെണ്ടർ ഫോമുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തുകൃഷി 

നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
തോട്ടം,മുണ്ടേരി പി . ഒ., മലപ്പുറം ജില്ല , പിൻ- 679 334 

ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും , കവറിന് 
പുറത്ത് സി . 2 0 6 / 2 013 ( പകാ ര മു ള്ള ഉണ ങ്ങിയ 9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 
അ ട യ് ക്കുള്ള ടെണ്ടർ എന്ന് നാമ ക രണം 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 
ചെയ്യേണ്ടതുമാണ്. 

10 . ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
5. ഏറ്റവും കൂടുതൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി 

പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ/ ലേലം 
യുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും മൊത്തം 

നടത്തുന്നതായിരിക്കും. 
സംഖ്യയുടെ മൂന്നിൽ ഒരു ഭാഗം അന്നുതന്നെ 
ഓ ഫീ സിൽ അട വാ ക്കേ ണ്ട തു മാ ണ് . മലപ്പുറം വിത്തുകൃഷിത്തോട്ടം, 

( ഒപ്പ്) 
പ്രിൻസിപ്പൽ കൃഷിഓഫീസറുടെ അംഗീകാരത്തിന് മുണ്ടേരി, മലപ്പുറം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


